Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL /TV( N )/ 634/ 2018-20 


GOVERNMENT 
OFKERALA 


രള 


ഗസററ് 


കേ 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഏപ്രിൽ 14 
14th April 2020 


വാല്യം 9 


നമ്പർ 


1195 മേടം 1 
1st Medam 1195 


15 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 തം 25 
25th Chaithra 1942 


PART III 


Co-operative Department 


വയനാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ടെ നടപടിക്രമം 

( ഹാജർ: ശ്രീ . പി, റഹീം, ജോയിന്റ് രജിസ്ട്രാർ) 


(1) 


നമ്പർ എ.ഇ.എൽ. 2511/2019. 


2020 മാർച്ച് 7. 


വിഷയം : -സ മാ പ് തീ ക ര ണം ലിക്വിഡേ ഷൻ- പടി ഞഞ്ഞാ റ ഞ്ഞ പഞ്ചായത്ത് പൗൾട്രി ഫാം പാൽ സിംഗ് & 
മാർക്കറ്റിംഗ് 
സഹ ക രണ സംഘം ക്ലി പ് തം 

നമ്പർ ഡബ്ലിയു . 

സമാ പ് തീ ക ര ണ 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


119 


ഉത്തരവ് 


പരാമർശം:-(1) വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)-ടെ 23-5-2019 -ാം തീയതിയിലെ 508/2018 (7) നമ്പർ കത്ത്. 


(2) പരിശോധനാ ഉദ്യോഗസ്ഥന്റെ31-10-2018 - ലെ സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരമുള്ള പരിശോധനാ 

റിപ്പോർട്ട്. 


(3) ഈ ആഫീസിലെ 11-7-2019 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


വൈത്തിരി താലൂക്കിൽ പടിഞ്ഞാറത്തറ ആസ്ഥാന മായി പ്രവർത്തിച്ചു വന്നിരുന്ന പടിഞ്ഞാറത്തറ പഞ്ചായത്ത് 
പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയു . 119 വർഷങ്ങളായി പ്രവർത്തന 
രഹിതമായതിനെ തുടർന്ന് വൈത്തിരി അസി. രജിസ്ട്രാർ ( ജനറൽ)-ടെ 30-4-2018 , 28-7-2018 തീയതികളിലെ 508 2018 -ാം നമ്പർ 
ഉത്തരവ് പ്രകാരം സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം ഒരു പരിശോധന നടത്തുന്നതിന് നിയോഗിക്കപ്പെട്ട വൈത്തിരി 


Gaz . No. 15 / 2020 /DTP (Co - operative ) . 


153 


14th APRIL 2020] 


CO - OPERATIVE DEPARTMENT 


അസി. രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ വൈത്തിരി യൂണിറ്റ് ഇൻസ്പെക്ടർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു . 
ടി പരിശോധനയിൽ സംഘം 16-5-1992 - ൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനമാരംഭിച്ചതായും ഇപ്പോൾ സംഘത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 
ഒരു കമ്മിറ്റിയോ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ, അഡ്മിനിസ്ട്രേറ്ററോ നിലവിലില്ല എന്നും സംഘത്തിന് ജീവനക്കാരോ, 
ആഫീസോ ഇല്ല എന്നും ആഡിറ്റ് നടത്തിയ വിവരങ്ങൾ ലഭ്യമായില്ല എന്നും തീർത്തും പ്രവർത്തന രഹിതമായ സംഘം 
സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിശോധന ഉദ്യോഗസ്ഥന്റെറിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും വൈത്തിരി അസി. രജിസ്ട്രാർ (ജനറൽ) സൂചന (1) കത്ത് പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. 
സംഘം ലിക്വിഡേറ്റ് ചെയ്യാതിരിക്കാൻ വല്ല കാരണങ്ങളുമുണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സൂചന (3) 
നോട്ടീസ് പ്രകാരം വയനാട് ജില്ലാ സഹ ക രണ ബാങ്കിനോടും വൈത്തിരി സർക്കിൾ സഹ ക രണ യൂ ണി യ നേയും 
അറിയിച്ചിരുന്നുവെങ്കിലും ആയതിന് യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ സാഹചര്യത്തിൽ എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് താഴെപറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം പടിഞ്ഞാറത്തറ പഞ്ചായത്ത് പൗൾട്രി ഫാം പാസസിംഗ് & 
മാർക്കറ്റിംഗ് സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയു . 119-ന്റെ പ്രവർത്തനം സമാ പ് തീക രണ നട പ ടികൾ 
സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 (1) പ്രകാരം വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ വൈത്തിരി 
യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. ലിക്വിഡേറ്റർ ചുമതല 
ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും 
ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും റിക്കാർഡുകളും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും 
ലിക്വിഡേറ്റർ ഈ ഉത്ത രവ് തീയതി മുതൽ 6 മാസത്തിനകം സമാപ് തീ കരണ നടപടികൾ പൂർത്തീക രിച്ച് റിപ്പോർട്ട് 
സമർപ്പിക്കേണ്ടതുമാണ്. 


( 2) 


നമ്പർ എ.ഇ.എൽ. 2510/2019 . 


2020 മാർച്ച് 7. 


വിഷയം : സ മാ പ ീ ക ര ണം - ലിക്വിഡേ ഷൻ - കണിയാമ്പറ്റ പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ ഡബ്ലിയു . 150- സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം :-(1) വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ 23-5-2019 -ാം തീയതിയിലെ 508/2018 (5) നമ്പർ കത്ത്. 


(2) പരിശോധനാ ഉദ്യോഗസ്ഥന്റെ31-10-2018 - ലെ സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരമുള്ള പരിശോധനാ 

റിപ്പോർട്ട്. 


(3) ഈ ആഫീസിലെ 11-7-2019 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


വൈത്തിരി താലൂക്കിൽ കണി യാ മ്പറ്റ ആസ്ഥാ ന മായി പ്രവർത്തിച്ചു വന്നിരുന്ന കണി യാ മ്പറ്റ പഞ്ചായത്ത് 
വനിതാ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയു . 150 വർഷങ്ങളായി പ്രവർത്തന രഹിതമായതിനെ തുടർന്ന് വൈത്തിരി 
അസി. രജിസ്ട്രാർ ( ജനറൽ)-ടെ 30-4-2018, 28-7-2018 തീയതികളിലെ 508 2018 -ാം നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം 
വകുപ്പ് 66 പ്രകാരം ഒരു പരിശോധന നടത്തുന്നതിന് നിയോഗിക്കപ്പെട്ട വൈത്തിരി അസി. രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ 
കൽപ്പറ്റ യൂണിറ്റ് ഇൻസ്പെക്ടർ സൂചന (2 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കു ന്നു . ടി പരിശോധ ന യിൽ സംഘം 
24-8-1992 - ൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനമാരംഭിച്ചതായും ഇപ്പോൾ സംഘത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയോ, 
അഡ്മിനിസ്ട്രേറ്ററോ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ നിലവിലില്ല എന്നും തീർത്തും പ്രവർത്തന രഹിതമായ സംഘം 
സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിശോധന ഉദ്യോഗസ്ഥന്റെറിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
സംഘം സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്ന് വൈത്തിരി അസി. രജിസ്ട്രാർ ( ജനറൽ) സൂചന (1) കത്ത് പ്രകാരം ശുപാർശ 
ചെയ്തിട്ടു ണ്ട്. സ മാ പ് തീ ക രിക്കാ തി രി ക്കാൻ കാര ണ ങ്ങ ളുണ്ടങ്കിൽ 

ബോധിപ്പിക്ക ണ മെന്ന് 
ആവശ്യപ്പെട്ട് സൂചന ( 3) നോട്ടീസ് പ്രകാരം വയനാട് ജില്ലാ സഹകരണ ബാങ്കിനോടും വൈത്തിരി സർക്കിൾ സഹകരണ 
യൂണിയനേയും അറിയിച്ചിരുന്നുവെങ്കിലും ആയതിന് യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ സാഹചര്യത്തിൽ എന്നിൽ 
നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് താഴെപറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


സംഘ o 


ആ യത് 


154 


14th APRIL 2020] 


CO -OPERATIVE DEPARTMENT 


ഉത്തരവ് 


1969- ലെ സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം കണിയാമ്പറ്റ പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ഡബ്ലിയു . 150- ന്റെ പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 (1) പ്രകാരം 
വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ കൽപ്പറ്റ യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി 
നിയമിച്ചു കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കടധനപ്പട്ടിക 
തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും 
റിക്കാർഡുകളും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 
6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 
സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയം, 

( ഒപ്പ്) 
വയനാട്, കൽപ്പറ്റ. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ), 


155 


